Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg. No. KL /TV ( N )/634/ 2012 -14 


GOVER 


കഴ 


-- - -- -- - - 

രള സർക് 
WMENT OF 


ാർ 
KERALA 


. 


tl cf Kk deky 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 നവംബർ 4 
4th November 2014 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1190 തുലാം 18 
18th Thulam 1190 


Vol . III 


No. 1 43 


Thiruvananthapuram , 

Tuesday 


1936 കാർത്തികം 13 
| 13th Karthika 1936 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി - 6 / 14. 


2014 സെപ്റ്റംബർ 23. 


ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് അണ്ടർ ഫിഷറീസ് 
സെക്ഷനിൽപ്പെട്ട കൂമ്പേൽകുന്ന്ഊന്നിപ്പാട്ടിലെ 105 -ാം നമ്പർ 
ഊന്നി ഒന്നാംതരത്തിൽപ്പെടുത്തി PTR 36/83 പട്ടയ പ്രകാരം 
ചേർത്തല താലൂക്ക്, അരൂർ വില്ലേജ്, അരൂർ മുറിയിൽ 
കറുകയിൽ നിന്നും, കണയന്നൂർ താലൂക്ക്, കുമ്പളം വില്ലേജ്, 
കുമ്പളം ദേശത്ത്, കുമ്പളം പി . ഒ . - യിൽ കളത്തിച്ചിറയിൽ 
താമസിക്കും കൊച്ചുണ്ണി മകൻ കൊച്ചപ്പൻ പേർക്ക് പതിച്ചു 
പട്ടയം നൽകി യിട്ടു ള്ള താ കു ന്നു . ടി ഊന്നി ടിയാന്റെ 

കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കുന്നതാണ്. ടിയാൾക്ക് 
ടി ഊന്നി നോക്കി നടത്താൻ പറ്റാതായ സാഹചര്യത്തിൽ 
12 - 10 - 2009 - ൽ (രണ്ടായിരത്തി ഒമ്പതാമാണ്ട് ഒക്ടോബർ മാസം 
പന്ത്രണ്ടാം തീയതി) കുത്തിയതോട് സബ് രജിസ്ട്രാരാഫീസിൽ 
രജിസ്റ്റർ ചെയ്ത 1785 -ാം നമ്പർ തീറാധാര പ്രകാരം, ചേർത്തല 
താലൂക്കിൽ, അരൂർ വില്ലേജിൽ, അരൂർ മുറിയിൽ മുരിക്കുംതറ 
കുഞ്ഞപ്പൻ മകൻ മത്സ്യബന്ധനം 43 വയസ്സുള്ള മുരളീധരൻ 

പേർക്ക് തീറു നൽകിയിട്ടുള്ളതാണ്. ടി മുരളീധരൻ ടി ഊന്നി 
തന്റെ പേരിൽ കൂടി പോക്കുവരവ് ചെയ്ത് പുതിയ പട്ടയം 


നൽകണമെന്ന് കാണിച്ച് പ്രമാണത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം 
അപേക്ഷിച്ചിട്ടുള്ളതാകുന്നു . അന്വേഷണത്തിൽ ടിയാൻ ഇപ്പോൾ 
മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പരമ്പരാഗത 
മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണെന്നും, മത്സ്യബന്ധനം 
നടത്തി ഉപജീവനം കഴിക്കുന്നയാളാണെന്നും അറിയുന്നു . 
മേൽ വിവ രിച്ച സാഹ ച ര്യ ത്തിൽ ടി കൂമ്പേൽകുന്ന് 
ഊന്നിപ്പാട്ടിലെ 105 -ാം നമ്പർഊന്നിയുടെ പഴയ പട്ടയം 
റദുചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകുന്നതിന് തീരുമാനിച്ചി 
രിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ 
നിർദ്ദേശമോഉണ്ടങ്കിൽ അത് ഈ പരസ്യം പ്രസിദ്ധം 
ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസ ത്തി നകം 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പ് കൂടാതെ 
ടി 105 -ാം നമ്പർ ഊന്നിയുടെ പഴയ പട്ടയം റദു ചെയ് 
പുതിയ പട്ടയം ടി മുരളീധരൻ പേർക്ക് നൽകുന്നതാണെന്നും 
ഇതിനാൽ സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


48 


KERALA GAZETTE 


[PART III 


പരസ്യം 


അനുമതി തന്റെ പേരിലേക്ക് കൈമാറി അനുവദിച്ചുതരണമെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ 
ഓഫീസിൽ അപേക്ഷിച്ചിരുന്നു . 


നമ്പർ സി - 884 / 13 . 

- 2014 സെപ്റ്റംബർ 26. 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂ ക്ക് , മാടായി അംശം 
കാരക്ക ട വിൽ 4 ഊന്നിവല കൾ പ്രവർത്തിപ്പിക്കു ന്ന തിന് 
ശ്രീ . കുറു പ്പ ശ്ശേ രി ഗോപാ ലൻ, കുറു പ്പ ശ്ശേരി വീട്, 
പഴയങ്ങാടി ആർ.എസ്., കണ്ണൂർ ജില്ല എന്നവർക്ക് ഫിഷറീസ് 
വകുപ്പിൽ നിന്നും അനുമതി നൽകിയിട്ടുള്ളതാണ്. 


-- മേൽ പരാമർശ ഊന്നിവലകളിൽ നിന്നും രണ്ട്ഊന്നികൾ 
രണ്ടായിരത്തി പതിനാലാമാണ്ട്ഏപ്രിൽ മാസം 29 -ാം തീയതി 
പഴയങ്ങാടി സബ് രജിസ്ട്രാരാഫീസിലെ 4 -ാം പുസ്തകം 
1- 60 -ാം വാല്യം 25 മുതൽ 27 വരെ വശ ങ്ങ ളിൽ 50 / 04 
നമ്പരായി രജിസ്റ്റർ ചെയ്ത ഉടമ്പടി പ്രകാരം ടിയാന്റെ മകനും 
ആശ്രിതനുമായ കുറുപ്പശ്ശേരി പ്രദീപൻ എന്നയാൾക്ക് കൈമാറി 
നൽകിയിട്ടുള്ളതാണ്. 


മേൽ പരാമർശ ഊന്നിവല ക ളുടെ അ നു മതി 
ശ്രീ . കുറുപ്പശ്ശേരി പ്രദീപന്റെ പേരിൽ അനുവദിച്ചുകൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ നിർദ്ദേശമോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് 
തീയതി മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയി 
ച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ 
ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരറിയിപ്പുകൂടാതെ മേൽ പറഞ്ഞ 2 ഊന്നിവലകളുടെ 
അനുമതി കണ്ണൂർ ജില്ല, കണ്ണൂർ താലൂക്ക്, മാടായി അംശം, 
കുറുപ്പശ്ശേരി വീട്, കുറുപ്പശ്ശേരി പ്രദീപൻ പേർക്ക് അനുവദിച്ച് 
കൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ശ്രീ . കുറുപ്പശ്ശേരി പ്രദീപൻ കൈവശം ലഭിച്ചിട്ടുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
പസ്തത 2 ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കു ന്ന തിനുള്ള കാര്യാലയം, കണ്ണൂർ. 


- ( ഒപ്പ്) 

ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


224 


